© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(N)/634/202 11-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 19 


തിരുവനന്തപുരം, 19th January 2021 
വാല്യം 10 ചൊവ്വ 7s mes ൻ mae 3 
Vol. X Thiruvananthapuram, ത്ത ട്ട No. 


1942 പൌഷാം 29 


പട്ടയ 29th Pousha 1942 








PART III 
Police Department 











ലേലപ്പരസ്യം ക്രമ വാഹന രജിസ്ട്രേഷന്‍ നന്ന നിരതദ്രവ്യം 
നമ്പര്‍ നമ്പര്‍ z 
നമ്പര്‍ ഇഈാ(എ)-62844/2019/ഇ. 2020 ഡിസംബര്‍ 23. [ഴ്‌ (൭ (a) (a) 
എറണാകുളം ജില്ലാ പോലീസ്‌ മേധാവിയുടെ 1 KL 01 AV 272 (Invader) 2009 3,500 
കീഴിലുള്ളതും കളമശ്ശേരി സായുധസേനാ ക്യാമ്പില്‍ 2 KL 01 AS 6187 (Invader) 2008 3.400 
സൂക്ഷിച്ചിട്ടുള്ളതും പോലീസ്‌ വകുപ്പിന്‌ QalcMomemMows 4 KL 01 AS 6207 (Invder) 8 408 
മല്ലാത്തതുമായ താഴെ പറയുന്ന വാഹനങ്ങള്‍ 2020 ഡിസംബര്‍ 
4 KL O01 AS 6209 (Invder) 2008 3,200 
മാസം 17ാം തീയതി രാവിലെ 11 മണിക്ക്‌ നടത്തുവാന്‍ തീരു 
5 KL O1 X 9814 
മാനിച്ചിരുന്ന ലേലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്‌ (Hero Honda CT 100) 002 125 
നടന്ന ഇലക്ഷനോടനുബന്ധിച്ച്‌ മാറ്റി വച്ചിട്ടുള്ളതാണ്‌. ടി 6 KL 01 X 9805 
ലേലം 2021 ജനുവരി മാസം 28-0൦ തീയതി രാവിലെ 11 (Hero Honda CT 100) 2002 125 
മണിക്ക്‌ കളമശ്ശേരി സായുധസേനാ ക്യാമ്പില്‍ വെച്ച്‌ നടത്തു 7 KL 01 X 9709 
(Hero Honda CT 100) 2002 125 
വാന്‍ തീരുമാനിച്ചിട്ടുള്ളതും താഴെ പറയുന്ന വാഹനങ്ങള്‍ 
പരസ്യമായി ലേലം ചെയ്തു വില്‍ക്കുന്നതുമാണ്‌. 8 mana Cries, 2005 100 
aja) 





Gaz. No. 3/2021/DTP (Police). 


239 


KERALA GAZETTE 


[Parr IIT 











(1) (2) (3) (4) 
9 KL 01 AH 6619 

(Bajaj CT 100) 2005 100 
10 KL 01 AH 2433 

(Bajaj CT 100) 2005 100 
11 KL 01 AS 3504 

(Kinetic) 2007 ട്ര) 





ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ ലേല 
സമയത്ത്‌ നേരിട്ട്‌ ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന്‌ 
ഒരു മണിക്കൂര്‍ മൂന്‍പ്‌ മുകളില്‍ കാണിച്ചിരിക്കൂന്ന തുക 
നിരതദ്രവൃമായി കെട്ടിവയ്ക്കേണ്ടതും ആയത്‌ കളമശ്ശേരി 
അസിസ്റ്റന്റ്‌ കമാന്‍ഡന്റ്‌ കാര്യാലയത്തിലടച്ച്‌ രസീത്‌ 
വാങ്ങേണ്ടതുമാണ്‌. കൂടാതെ ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ 
ഉദ്ദേശിക്കുന്നവരില്‍ നിന്നും മുന്‍കൂട്ടി സീല്‍ ചെയ്ത 
കവറുകളില്‍ ദര്‍ഘാസുകള്‍ നേരിട്ടോ തപാല്‍ മാര്‍ഗ്ഗമോ 
കളമശ്ശേരി അസിസ്റ്റന്റ്‌ കമാന്‍ഡന്റ്‌ കാര്യാലയത്തില്‍ സ്വീകരി 
ക്കുന്നതാണ്‌. ദര്‍ഘാസില്‍ “ഡിപ്പാര്‍ട്ട്മെന്റ്‌ വാഹനങ്ങള്‍” എന്ന്‌ 
വൃക്തമായി എഴുതേണ്ടതുമാണ്‌. കൂടാതെ നിരത്ദ്രവൃ 
തുകയുടെ നിരക്കില്‍ ഏതെങ്കിലും ഒരു ദേശസാല്‍കൃത 
ബാങ്കില്‍ നിന്നും എറണാകുളം റൂറല്‍ ജില്ലാ പോലീസ്‌ 
മേധാവിയുടെ പേരില്‍ വാങ്ങിയ ഡിമാന്റ്‌ ര്ഥാഫ്റ്റ്‌ അടക്കം 


ചെയ്യേണ്ടതുമാണ്‌. 


ലേലം കഴിഞ്ഞാലുടന്‍ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ 
മുന്നില്‍ വച്ച്‌ ടെണ്ടറുകള്‍ തുറക്കുന്നതും ലേലത്തിന്റെയോ 
ദര്‍ഘാസിന്റെയോ തുകയില്‍ ഏതാണോ കൂടുതല്‍ ആയതിന്‌ 
ലേലം ഉറപ്പിക്കുന്നതുമാണ്‌. ലേലം കൊണ്ടയാള്‍ ഉടന്‍തന്നെ 
ലേലത്തുകയുടെ പകുതി സംഖ്യയും (നികുതി ഉള്‍പ്പെടെ) 
നിരത്ര്രവ്യവും കിഴിച്ച്‌ ലേല സ്ഥലത്ത്‌ വച്ച്‌ തന്നെ അടച്ച്‌ 
രസീത്‌ വാങ്ങേണ്ടതാണ്‌. ലേലം/ദര്‍ഘാസ്‌ സ്ഥിരപ്പെടുത്തി 
ഉത്തരവ്‌ കിട്ടി 10 ദിവസത്തിനകം ബാക്കി ലേലത്തുക മുഴുവന്‍ 
അടച്ച്‌ സ്വന്തം ഉത്തരവാദിത്വത്തില്‍ ലേല വസ്തുക്കള്‍ നീക്കം 


ചെയ്യേണ്ടതാണ്‌. 


മേല്‍പ്പറഞ്ഞ നിബന്ധനകള്‍ക്ക്‌ വിപരീതമായി ടിയാന്‍ 
പ്രവര്‍ത്തിക്കുകയാണെങ്കില്‍ നിരതദ്രവ്യം സര്‍ക്കാരിലേക്ക്‌ 
മുതല്‍ കൂട്ടുന്നതും പുനര്‍ലേലം നടത്തുന്നതുമായിരിക്കും. 
അതുമൂലം എന്തെങ്കിലും നഷ്ടം സര്‍ക്കാരിന്‌ സംഭവിക്കുകയാ 
ണെങ്കില്‍, ആയത്‌ മുന്‍ ലേലക്കാരനില്‍നിന്നും ഈടാക്കൂ 
ന്നതുമായിരിക്കും. മറിച്ച്‌ ലാഭം ഉണ്ടാവുകയാണെങ്കില്‍ 
ആയതിന്‌ മുന്‍ലേലക്കാരന്‍ അര്‍ഹനല്ലാത്ത തുമായിരിക്കും. 
ലേല വസ്തുക്കള്‍ ലേലത്തിന്‌ മുന്‍പുള്ള 10 പ്രവര്‍ത്തി 
ദിവസങ്ങളില്‍ ഓഫീസ്‌ സമയത്ത്‌ കളമശ്ശേരി സായുധസേനാ 
കമാണ്ടന്റിന്റെ മുന്‍കൂര്‍ അനുവാദത്തോടുകൂടി 
പരിശോധിക്കാവുന്നതാണ്‌. യാതൊരു കാരണവും കൂടാതെ 
ലേലം മാറ്റി വയ്ക്കുന്നതിനും ലേലം/ദര്‍ഘാസ്‌ വില്‍പ്പന 
അസ്ഥിരപ്പെടുത്തുന്നതിനും ഉള്ള പൂര്‍ണ്ണാധികാരം ജില്ലാ 


പോലീസ്‌ മേധാവിയില്‍ നിക്ഷിപ്തമാണ്‌. 


ജില്ലാ പോലീസ്‌ കാര്‍ത്തിക്‌, കെ.., IPS, 


ഓഫീസ്‌, എറണാകുളം. ജില്ലാ പോലീസ്‌ മേധാവി. 





240 


